O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 22 
Tuesday , 22nd February 2022 


1191 കുംഭം 10 
10th Kumbham 1197 


1943 ഫാൽഗുനം 3 
3rd Phalguna 1943 


നമ്പർ 


8 


വാല്യം 11 
Vol . XI 


No. 


Part III 


Dairy Development Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


10 


KERALA GAZETTE 


Part III 


REGISTRATION CERTIFICATE 


No , A5-16322020 , 


1 3 th January 2012 . 


I do hereby certify in exercise of the powers conferred on me under Section 7 of the Kerala 
Co - operative Societies Act , 1969 ( Act 21 of 1969 ) that the following Society , the particulars which is 
furnished in the Categorical Statement is registered by me today as a Co - operative Society under the 
said Act , on the basis of limited liability and that the bye laws of undermentioned society is also 
hereby registered under the said section . 


തരംതിരിച്ചുള്ള പട്ടിക 


സംഘത്തിന്റെ പേര് - ആര്യങ്കാവ് ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ക്യൂ -366 ( ഡി ) 

ആപ്കോസ് . 
രജിസ്റ്റർ ചെയ്ത തീയതി - 20-2-2021 . 
മേൽവിലാസം - ആര്യങ്കാവ് ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ കൃ -366 ( ഡി ) 

ആപ്കോസ് , ആര്യങ്കാവ് പി . ഒ . 
പോസ്റ്റാഫീസ് - ആര്യങ്കാവ് . 
താലൂക്ക് -പുനലൂർ . 
ജില്ല കൊല്ലം . 
ബ്ലോക്ക് -അഞ്ചൽ . 
പ്രവർത്തന പരിധി - ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തിലെ ആര്യങ്കാവ് , പാലരുവി വാർഡുകൾ പൂർണ്ണമായും 

വരുന്ന പ്രദേശങ്ങൾ . 
അതിർത്തികൾ : 


കിഴക്ക് - കേരള , തമിഴ്നാട് അതിർത്തി . 


പടിഞ്ഞാറ്- നാഷണൽ ഹൈവേ . 
വടക്ക് - റിസർവ് വനം . 

തെക്ക് - തേക്ക് പ്ലാന്റേഷൻ വരെയുള്ള അതിർത്തിക്കുള്ളിൽ വരുന്ന പ്രദേശങ്ങൾ . 
ഓഹരി മൂലധനം ? 2,00,000 ( രണ്ട് ലക്ഷം രൂപ മാത്രം ) . 
ആസ്ഥാനം -- ആര്യങ്കാവ് . 
ബാദ്ധ്യത ക്ലിപ്ത ബാദ്ധ്യത . 
പ്രധാന ഉദ്ദേശ്യങ്ങൾ -പാൽ സംഭരണവും വിതരണവും . 

സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്മകളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക , 
ഓഹരി മൂലധനം , നിശ്ചിതമായ കരുതൽ ധനം , കെട്ടിടനിധി എന്നിവയുടെ തുകയിൽ നിന്നും നിശ്ചിതമായ 
നഷ്ടങ്ങൾ കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടി കവിയാൻ പാടുള്ളതല്ല . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , 
കൊല്ലം . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


22nd February 2022 


KERALA GAZETTE 


11 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ശ്രീമതി ബീന , പി . എ . , ഡെപ്യൂട്ടി ഡയറക്ടർ , തൃശ്ശൂർ ) 


നമ്പർ സി- 10085 2021 . 


2021 ഡിസംബർ 24 . 


വി ഷ യ  ം : -ക്ഷീര വി ക സന വകുപ്പ് - തൃശ്ശൂർ ജില്ല ചാവക്കാട് ബ്ലോക്കിലെ പുന്ന യൂർ 

ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ 248 ( ഡി ) ആപ്കോസ് 
സമാപ്തീകരണം - 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം : 


( 1 ) ഈ ഓഫീസിലെ 7-1-2007 - ലെ സി 5782 ; 2006 നമ്പർ ഉത്തരവ് . 


( 2 ) ചാവക്കാട് ക്ഷീരവികസന ഓഫീസറുടെ 20-11-2021 , 1-12-2021 തീയതികളിലെ 

117/2021 നമ്പർ കത്തുകൾ . 
തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ബ്ലോക്കിലെ പുന്നയൂർ ക്ഷീരോൽപാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ആർ 248 ( ഡി ) ആപ്കോസ് സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി 
പരാമർശം ( 1 ) പ്രകാരം ചാവക്കാട് ക്ഷീരവികസന ഓഫീസറെ സമാപ്തീകരണ ഉദ്യോഗസ്ഥനായി 
നിയമിച്ചിരുന്നു . പരാമർശം ( 2 ) പ്രകാരം ചാവക്കാട് ക്ഷീര വികസന ഓഫീസർ ടി സംഘത്തിന്റെ 
യാതൊരു വിധത്തിലുള്ള രേഖകളും സമാപീകരണ ഉദ്യോഗസ്ഥന് അന്വേഷണത്തിൽ ലഭ്യമായിട്ടില്ലായെന്നും , 
ടി സംഘത്തിൽ ഉപകരണങ്ങളോ ആസ്തികളോ മറ്റു വസ്തുക്കളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ടി 
സംഘം സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു . 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ പരാമർശത്തിന് വിധേയമായി ചാവക്കാട് ബ്ലോക്കിലെ പുന്നയൂർ 
ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ 248 ( ഡി ) ആപ്കോസ് പ്രവർത്തനം 

( 
നിലച്ചതിനാലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ രേഖകളും മറ്റ് അനുബന്ധ രേഖകളും ലഭ്യമല്ലാത്തതിനാലും 
രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമത്തിലെ എഴുപത്തിനാലാം വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തും ടി സംഘത്തിന്റെ 
പേര് , ക്ഷീരസംഘങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതും ഉത്തരവാകുന്നു . 


( 2 ) 


നമ്പർ സി -10086 2021 . 


2021 ഡിസംബർ 24 . 


വിഷ യ 0 : 


ക്ഷീര വി ക സന വകുപ്പ്- തൃശ്ശൂർ ജില്ല - ചാവക്കാട് 

ബ്ലോക്കിലെ 

കല്ലൂർ 
ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ 249 ( ഡി ) ആപ്കോസ് 
സമാപ്തീകരണം - 1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 74 പ്രകാരം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പരാമർശം :-( 1 ) ഈ ഓഫീസിലെ 25-5-2009 - ലെ സി -2522 ; 2008 നമ്പർ ഉത്തരവ് . 


( 2 ) ചാവക്കാട് ക്ഷീരവികസന ഓഫീസറുടെ 1-12-2021 - ലെ 116/2021 നമ്പർ കത്ത് . 
തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ബ്ലോക്കിലെ കല്ലൂർ ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ആർ 249 ( ഡി ) ആപ്കോസ് സമാപ്തീകരണ നടപടികൾ പൂർത്തീകരിക്കുന്നതിനായി പരാമർശം 
( 1 ) പ്രകാരം ചാവക്കാട് 

ക്ഷീര വി ക സന ഓഫീസറെ സമാ പ് തീ ക ര ണ ഉദ്യോഗ സ്ഥ നായി 
നിയമിച്ചിരുന്നു . പരാമർശം ( 2 ) പ്രകാരം ചാവക്കാട് ക്ഷീരവികസന ഓഫീസർ ടി സംഘത്തിന്റെ 
യാതൊരുവിധ രേഖകളും സമാപ്തീകരണ ഉദ്യോഗസ്ഥന് അന്വേഷണത്തിൽ ലഭ്യമായിട്ടില്ലായെന്നും , ടി 
സംഘത്തിൽ ഉപകരണങ്ങളോ ആസ്തികളോ മറ്റു വസ്തുക്കളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ടി സംഘം 
സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് ശുപാർശ ചെയ്തിരിക്കുന്നു . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


12 


KERALA GAZETTE 


Part III 


ഉത്തരവ് 


മേൽ വിവരിച്ച സാഹചര്യത്തിൽ പരാമർശങ്ങൾക്ക് വിധേയമായി ചാവക്കാട് ബ്ലോക്കിലെ കല്ലൂർ 
ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ 249 ( ഡി ) ആപ്കോസ് പ്രവർത്തനം 
നിലച്ചതിനാലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ രേഖകളും മറ്റ് അനുബന്ധ രേഖകളും ലഭ്യമല്ലാത്തതിനാലും 
രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമത്തിലെ എഴുപത്തിനാലാം വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തും ടി സംഘത്തിന്റെ 
പേര് ക്ഷീരസംഘങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതും ഉത്തരവാകുന്നു . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം , 
തൃശ്ശൂർ . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.22 02:30:36 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


